Reg . No. രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNO 


- 
കര 


രള സർക 
NMENT OF 


ർക്കാർ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
വാല്യം 57 | 


24th January 2012 
2012 ജനുവരി 24 
4th Magha 1933 
- 1933 മാഘം 4 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 21 - 12 - 2011- ലെ 
- നടപടിക്രമം 

പഴയ സർവെ നമ്പർ 365 /6, 366 /pt. എന്നിവയാണ് പുതിയ 
നമ്പർ ജെ .5596 / 08 / ഡി. ഡിസ്(1). 2011 ഡിസംബർ 21 . റീ - സർവെ 519/ 3 - ൽ 1.33 സെന്റ് നികുതി കെട്ടുന്ന ഭൂമിയും 

- 519 / 2- ൽപ്പെട്ട 55.32 സെന്റ് നികുതി കെട്ടാത്ത ഭൂമിയുമാണ്. 
സൂചന: - 1. ശ്രീ . പുഴക്കൽ സത്യൻ എന്നയാളുടെ 

- ഈ ഭൂമി പഞ്ചായത്തിൽ നിക്ഷിപ്തമായ ഭൂമിയല്ല. കൂടാതെ 
അപേക്ഷ . 

എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് 
2. തിരൂരങ്ങാടി തഹശീൽദാരുടെ 11 -8 - 2008 - ലെ - അ നുമതി നൽകു ന്ന തിൽ ആക്ഷേ പ മില്ല എന്ന് അയൽ 
-- ജി1- 9627/ 07 നമ്പർ റിപ്പോർട്ട്. 

കൈവശക്കാർ സമ്മതപത്രം ഹാജരാക്കിയിട്ടുമുണ്ട്. 
തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, ബ്ലോക്ക്- 3 ഭൂമി യിലുള്ള അവകാശം തെളിയിക്കുന്ന രേഖകൾ 
റീസർവ്വ 519 / 2 - ൽപ്പെട്ട 55. 32 സെന്റ് സി . കെ . ഭൂമി - സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകന് നിയമപ്രകാരം 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയാക്കി രജിസ്റ്റർ നോട്ടീസ് നൽകുകയും 16 - 2 - 2009 - ന് ടിയാൻ ഹാജരാകുകയും 
ചെയ്യു ന്ന തിന് അനു മ തിക്കായി ശ്രീ . പുഴക്കൽ സത്യൻ ചെയ്തു . 2868 / 93, 1027 / 92 എന്നീ ആധാരങ്ങളുടെ സാക്ഷ്യ 
എന്ന യാൾ സൂചന (1 ) പ്രകാരം അപേക്ഷ സമർപ്പിക്കുക പ്പെടുത്തിയ പകർപ്പുകൾ ഹാജരാക്കി. 2001-2002 വരെ നികുതി 
ഉണ്ടായി. ഈ അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ അടവാക്കിയിട്ടുള്ളതായി ബോധിപ്പിച്ചു . തഹശീൽദാരുടെ 
മുഖേന അന്വേഷണം നടത്തുകയും സൂചന ( 2 ) പ്രകാരം റിപ്പോർട്ടും രേഖകളും പരിശോധിച്ചതിൽ അപേക്ഷ യ്ക്ക് 
തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആസ്പദമായ ഭൂമി അപേക്ഷൻ രേഖാമൂലം കൈവശം വച്ചു 
തേഞ്ഞിപ്പലം സബ് രജിസ്ട്രാർ ഓഫീസിലെ 2868 /93, 

വരുന്നതായി കാണുന്നു . കൂടാതെ സ്ഥലം 1-10 - 2009 - ന് നേരിൽ 

പരിശോധിച്ചു . 
1027 / 92 എന്നീനമ്പർ ആധാരങ്ങൾ പ്രകാരം ലോഹിതാക്ഷൻ നായർ 
എന്ന യാളിൽ നിന്നും അപേക്ഷകന്റെ പേരിൽ ജന്മം തീര് - സ്ഥലപരിശോധനയുടെയും രേഖകൾ പരിശോധിച്ചതി 
സിദ്ധിച്ചതാണ് അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി. ഈ ഭൂമിയുടെ ന്റെയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക് തേഞ്ഞിപ്പലം 


വില്ലേജ്, ബ്ലോക്ക് 3, റി . സ . 519 / 2 - ൽപ്പെട്ട 55.32 സെന്റ് സി. കെ . 
ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം ശ്രീ . പുഴക്കൽ 
സത്യൻ, ചെനക്ക ലങ്ങാടി പി . ഒ. എന്നയാൾക്ക് രജിസ്റ്റർ 
ചെയ്ത് നൽകു ന്ന തിന് അനുമതി നൽകു ന്ന തി നെ തിരെ 
ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 5 - 1- 2010 - ലെ 
1 -ാം നമ്പർ കേരള ഗസറ്റിലും താലൂക്ക് ഓഫീസ്, 
വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ 
നോട്ടീസ് ബോർഡുകളിലും വഹസ്ഥലത്തും പരസ്യപ്പെടുത്തി 
എ ങ്കിലും ആരുംതന്നെ ആക്ഷേപങ്ങളോ അവകാശമോ 
തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം 
വില്ലേജ്, ബ്ളോക്ക് 3, റി . സ .519 / 2 - ൽപ്പെട്ട 55 .32 സെന്റ്, 
നി . കെ . ഭൂമി അപേക്ഷ ക നായ ശ്രീ . പുഴക്കൽ സത്യൻ, 
മുണ്ടിയൻ മാട് ഹൗസ്, ചെനക്കലങ്ങാടി പി . ഒ., തേഞ്ഞിപ്പലം 


- എന്നയാളുടെ പേരിൽ എം. എൽ. ആർ. ആക്ട് 9, 10 വകു 
പ്പുകൾ പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനു 
മതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . തിരൂരങ്ങാടി തഹ 
ശീൽദാർ ടി ഭൂമി നികുതി വിധേയ ഭൂമിയാക്കി മാറ്റി റവന്യൂ 
റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും 
അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അടക്കമുള്ള ഭൂനികുതി 
ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


